Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL/ TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


GA02 


og mo 
NMENT OF 


Oooo 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


1 . 


26th November 2013 
2013 Molom 26 


THIRUVANANTHAPURAM , TUESDAY 


No . 


Queijo 2. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


5th Agrahayana 1935 
1935 BOLDOOWMO 5 


PART III 
Stores Purchase 


Ayurveda Medical Education Department 


SHORT TENDER NOTICE 

[No. 12 /2013 -2014 ] 
No. C1/4822/2013 . 

26th October 2013. 
Sealed tenders are invited for the supply of 
Ultra Sound Scanning Machine by buy back scheme and 
purchase of equipments like streak Retinoscope, 
Keratometer, direct Opthalmoscope to the Hospital of 
Government Ayurveda College, Tripunithura. 

The tenders should superscribed tender for 
Ultra Sound Scanning Machine and other equipments etc . 
and addressed to the Principal, Govt. Ayurveda College , 
Tripunithura . 

P.A . C .— 15 ,84 ,000. 
Cost of tender form (Non refundable) ( including Tax) : 

Original 2,520. 

Duplicate 1,260. 
* 50 will be charged extra towards the postage if the 
tender form has to be sent by post. 

Date and time for sale of tender forms — 1 - 11- 2013 to 
30 - 11- 2013 , 10 a.m . to 2 p .m . 


Late and time for receipt of tender form 
2 -12-2013 upto 2 p. m . 

Date and time for opening of tenders 
2 -12- 2013, 3 p. m . 

Date upto which the rates to be firm — 31-3 -2014. 

Intending tenderers may on application to 
the Principal , Government Ayurveda College, Tripunithura 
obtain the requisite tender forms against cash remittance . 
The tender form is not transferable . Cheques , Postage 
Stamps etc . will not be accepted towards the cost of 
forms nor will the form be sent per V . P. P . 


തൃപ്പൂ ണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് 
ആശുപത്രിയിലേയ്ക്ക് പുതിയ അൾട്രാ സൗണ്ട് സ്കാനിംഗ് 
മെഷീൻ വാങ്ങുന്നതിനും പഴയത് ഏറ്റെടുക്കുന്നതിനും സ്ത്രീക്ക് 
റെറ്റുനോകോപ്പ്, കേരാറ്റോമീറ്റർ , ഡയറക്ട്ഒഫ്താൽമോ 

കോപ്പ് എന്നീ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും തയ്യാറുള്ളവരിൽ 
നിന്നും നിർദ്ദി ഷ്ട ഫോ റ ത്തിൽ സീൽ ചെയ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ഉദ്ദേശ വില R 15 , 84, 000. 
ദർഘാസ് ഫോറത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) : 

അസൽ 7 2,520. 

പകർപ്പ് ? 1,260. 
ദർ ഘാസ് ഫോറ ങ്ങ ൾ വിൽക്കുന്ന തീയതിയും 
സമ യവും - 1 - 11 - 2013 മുതൽ 30 - 11 - 2013 വരെ രാവിലെ 
10 .30 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ. 

ദർ ഘാസ് ഫോറ ങ്ങ ൾ സ്വീകരിക്കുന്ന തീയതിയും 
സമയവും - 2- 12 -2013, ഉച്ചയ്ക്ക് 2 മണി വരെ. 

ദർഘാസ് ഫോറ ങ്ങ ൾ തുറക്കുന്ന തീയതിയും 
സമയവും - 2 - 12 - 2013 , 3 മണി. 
- 31-3 - 2014 വരെ നിരക്ക് പ്രാബല്യത്തിലിരിക്കേണ്ടതാണ്. 

ദർഘാസ് ഫോറ ങ്ങൾ തപാ ലിൽ ലഭി ക്കു ന്ന തിന് 
ഫോറ ത്തിന്റെ വില യ് ക്കു പുറമേ ? 50 കൂടു തൽ 
അടയ്ക്കേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
ചെക്കുകൾ, പോസ്റ്റേജ് സ്റ്റാമ്പുകൾ എന്നിവ സ്വീകാര്യമല്ല . 
ഫോറം വി. പി . പി. വഴി അയയ്ക്കുന്നതല്ല. 

- ദർഘാസ് നീട്ടിവയ്ക്കുന്നതിനും യാതൊരു കാരണവും 
കൂടാതെ റദ്ദാക്കുന്നതിനുമുള്ള അധികാരം പ്രിൻസിപ്പാളിൽ 
നിക്ഷിപ്ത മാ യി രിക്കു ന്ന താണ്. സർക്കാർ വകുപ്പുകളിൽ 
നി ല വിലുള്ള എല്ലാ ദർഘാസ് നിബ ന്ധ ന കളും 
ഈ ദർഘാസിനും ബാധകമായിരിക്കുന്നതാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവൃത്തി സമയങ്ങളിൽ കോളേജ് ആഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 
Details of Item - Purchase of equipments, the streak 
Retinosocope keratometer Direct Ophthalmoscope Ultra 
Sound Scanning machine (New ) Toshibha U . S . Scanner. 
Just vision 400 model SSA 325 A (Mobile and 
Accessories (Old ) 


Government Ayurveda College , 
Tripunithura. 


( Sd.) 
Principal. 


